O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6254 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


നം . എ 3 / 14220 / 21 


2022 ഫെബ്രുവരി 7 


14.12.2021 -ാം തീയതിയിലെ 49 -ാം നമ്പർ കേരള സർക്കാർ ഓൺലൈൻ 


ഗസറ്റിൽ വാല്യം X ൽ പാർട്ട് III ൽ കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 


പേജ് നമ്പർ 16613 ൽ പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പരസ്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 


അവകാശിയായ സുനിൽകുമാർ , എസ് എന്നയാളുടെ വയസ്സ് 30 എന്നത് 42 എന്നും 


ഷാജി . എസ് എന്നയാളുടെ വയസ്സ് 39 എന്നത് 41 എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് ) 
തഹസിൽദാർ . 


കാട്ടാക്കടെ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6255 


Revenue Department 


22nd February 2022 


തിരുത്തൽ പരസ്യം 


നം . എ 3 / 15468 / 21 


2022 ഫെബ്രുവരി 14 


21.12.2021 -ാം തീയതിയിലെ 50 -ാം നമ്പർ കേരള സർക്കാർ ഓൺലൈൻ 


ഗസറ്റിൽ വാല്യം X ൽ പാർട്ട് III ൽ കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 


പേജ് നമ്പർ 17238 ൽ പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പരസ്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 


അവകാശിയായ ജയന്തി . വി എന്നത് ജയന്തി . യു എന്നും അഭിരാമി . എം.ജെ എന്നത് 


അബിരാമി . എം.ജെ എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് ) 
തഹസിൽദാർ . 


കാട്ടാക്കടെ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6256 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : A3 / 5257 / 22 


14-02-2022 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പരമേശ്വരൻ നായർ കെ 
കേശവമന്ദിരം , പേയാട് , പെരുകാവ് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതൻറെ മകൻ സുധീർ പി എസ് , ശ്രീസൗധം , 
പെരുകാവ് , പേയാട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കെ പി സുധർമ്മ 


ഭാര്യ 


76 


2 


മകൻ 


54 


സുധീർ പി എസ് 
| പി എസ് സിന്ധു 


3 


| മകൾ 


52 


നമ്പർ : A3 / 5249 / 22 


14-02-2022 


ബാങ്ക് 


കാട്ടാക്കട താലൂക്കിൽ മണ്ണൂർക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പുഷ്പകുമാരി ആർ അശ്വതി ഭവൻ , 
വലിയവിള , കോട്ടൂർ പി ഒ എന്നയാളുടെ 

അവകാശികൾക്ക് 

ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മണ്ണൂർക്കര വില്ലേജിൽ പരേതയുടെ ഭർത്താവ് സദാശിവൻനായർ സി , അശ്വതി 
ഭവൻ , വലിയവിള , കോട്ടൂർ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മണ്ണൂർക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-10-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സദാശിവൻ നായർ സി 


| ഭർത്താവ് 


66 


2 


മകൾ 


27 


| അശ്വതി എസ് പി നായർ 
അരുൺ എസ് പി നായർ 


3 


മകൻ 


23 


നമ്പർ : A3 / 5171 / 22 


14-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6257 


Revenue Department 


22nd February 2022 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ ഭാസ്കരൻ നായർ സൗപർണിക 
കടുക്ക , മലയിൻകീഴ് പി ഒ 

എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മലയിൻകീഴ് വില്ലേജിൽ പരേതൻറെ ഭാര്യ സുമംഗല ദേവി ഡി , സൗപർണിക , 
കടുക്കറ , മലയിൻകീഴ് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-01-2022 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുമംഗല ദേവി ഡി 


ഭാര്യ 


71 


2 


അജീഷ് ബി നായർ 


മകൻ 


42 


3 


മകൻ 


40 


| അനീഷ് ബി എസ് 
അഭിലാഷ് ബി എസ് 


4 . 


മകൻ 


39 


നമ്പർ : A3 / 514222 


14-02-2022 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശേഖരൻ എൻ തിരുവാതിര , 
മൈനാട്ടുകോണം , പേയാട് , പേയാട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ സരോജം എസ് , തിരുവാതിര , 
മൈനാട്ടുകോണം , പേയാട് , പേയാട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-12-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സരോജം എസ് 


ഭാര്യ 


62 


2 


| സുരേഷ്കുമാർ എസ് 


മകൻ 


47 


3 


ഷാജി എസ് 


മകൻ 


45 


4 


രാജേഷ്കുമാർ എസ് 


മകൻ 


43 


നമ്പർ : A3 / 5303 / 22 


14-02-2022 


കാട്ടാക്കട താലൂക്കിൽ കീഴാറൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുധ എസ് , എസ് എസ് ഭവൻ , 
ചെറുനെല്ലിയോട് , മണ്ണാംകോണം എന്നയാളുടെ അവകാശികൾക്ക് സർക്കാർ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കീഴാറൂർ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് സന്തോഷ് കുമാർ ജെ എസ് എസ് 
ഭവൻ , ചെറുനെല്ലിയോട് , മണ്ണാംകോണം പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കീഴാറൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-08-2021 -ൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6258 


KERALA GAZETTE 


Part III 


മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 . 


സന്തോഷ് കുമാർ ജെ 


ഭർത്താവ് 


47 


2 


സാബു എസ് 


മകൻ 


20 


3 


| സൗമ്യ എസ് എസ് 


മകൾ 


19 


നമ്പർ : A3 / 458422 


14-02-2022 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മന്മഥൻ ബി എസ് പുലരി , കൃഷ്ണപുരം 
, ഊരുട്ടമ്പലം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് മറ്റു ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മലയിൻകീഴ് വില്ലേജിൽ പരേതൻറെ ഭാര്യ ചന്ദ്രലേഖ ഡി എസ് , പുലരി , കൃഷ്ണപുരം , ഊരുട്ടമ്പലം പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-04-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല മൈനർ താഴെയുള്ള 
ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ചന്ദ്രലേഖ ഡി എസ് 


ഭാര്യ 


38 


2 


അനന്യ എം സി 


| മകൾ 


16 


നമ്പർ : A3 / 526422 


14-02-2022 


1 


കാട്ടാക്കട താലൂക്കിൽ വീരണകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹൻദാസ് സി ദാസ് ഭവൻ , 
ചെമ്പനാട് , പന്നിയോട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വീരണകാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ അനിതകുമാരി എ , ദാസ് ഭവൻ , 
ചെമ്പനാട് , പന്നിയോട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വീരണകാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-09-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പുണ്ട് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അനിതകുമാരി എ 


ഭാര്യ 


48 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6259 


Revenue Department 


22nd February 2022 


2 


| അനീഷ് മോഹൻ എം 


മകൻ 


28 


3 


മനീഷ്കാഹൻ എം 


| മകൻ 


26 


നമ്പർ : A3 / 5091 / 22 


14-02-2022 


കാട്ടാക്കട താലൂക്കിൽ മണ്ണൂർക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുനിത എൽ റോഡരികത്ത് കാവുവി 
ള വീട് , ഉത്തരം കോട് , കോട്ടൂർ പി ഒ എന്നയാളുടെ 

അവകാശികൾക്ക് സർവീസ് , ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മണ്ണൂർക്കര വില്ലേജിൽ പരേതയുടെ ഭർത്താവ് വിജുകുമാർ 
എസ് , റോഡരികത്ത് കാവുവിള വീട് , ഉത്തരംകോട് , കോട്ടൂർ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മണ്ണൂർക്കര വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-01-2022 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വിജുകുമാർ എസ് 


ഭർത്താവ് 


51 


2 


മകൾ 


19 


ശ്രീലക്ഷ്മി വി എസ് 
അദൈ്വദ് വി എസ് 


3 


മകൻ 


16 


നമ്പർ : A3 / 508822 


14-02-2022 


കാട്ടാക്കട താലൂക്കിൽ മാറനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിജയൻ കേശവൻ വിനീത് നിവ 
ാസ് , പോങ്ങുംമൂട് , മാറാനല്ലൂർ , കൂവളശ്ശേരി പി ഒ എന്നയാളുടെ 

അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാറനല്ലൂർ വില്ലേജിൽ പരേതൻറെ മകൾ വിചിത്ര വി ജി , 
വിനീത് നിവാസ് , പോങ്ങുംമൂട് , മാറാനല്ലൂർ , കൂവളശ്ശേരി പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മരട് , മാറനല്ലൂർ വില്ലേജ് ഓഫീസർ 
മാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-08 
2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗീത വിജയൻ 


ഭാര്യ 


54 


2 


വിനീത് വിജയൻ 


| മകൻ 


34 


3 


വിചിത്ര വി ജി 


മകൾ 


28 


നമ്പർ : A34804 / 22 


14-02-2022 


വ 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ കെ രാജൻബാബു റൂബാ , വി . 
പി .2 : 125 , അമ്പൻകോട് , പേയാട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6260 


KERALA GAZETTE 


Part III 


2 


അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഹെപ്സിബായി എ , റൂബാ , വി . പി .2 / 125 , 
അമ്പൻകോട് , പേയാട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഹൈപ്സിബായി എ 


ഭാര്യ 


71 


2 


| മകൾ 


47 


ബിനിറ്റ് ബാബു 
സിനിറ്റ ബാബു 


3 


മകൾ 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6261 


Revenue Department 


22nd February 2022 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : A3 / 5096 / 22 


15-02-2022 


അനന്തരാവകാശ 


> 


കാട്ടാക്കട താലൂക്കിൽ മണ്ണൂർക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം മൈതീൻ കുഞ്ഞ് സ്റ്റാർ മൻസിൽ 
കോട്ടൂർ , കോട്ടൂർ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മണ്ണർക്കര വില്ലേജിൽ പരേതൻറെ ഭാര്യ സജീവ എച്ച് , സ്റ്റാർ മൻസിൽ , കോട്ടൂർ , കോട്ടൂർ പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ മണ്ണൂർക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-02-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല മൈനർ 
താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


50 


2 


സജീവ എച്ച് 
ഹംന ഷെറിൻ എം എസ് 
തൻവീർ അസാം എം എസ് 


മകൾ 


30 


3 


മകൻ 


15 


നമ്പർ : A3 / 5310 / 22 


15-02-2022 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹനൻ കെ വത്സല ഭവൻ 
കൂത്തക്കോട് , മൂങ്ങോട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 

മലയിൻകീഴ് വില്ലേജിൽ പരേതൻറെ ഭാര്യ വത്സല എൽ വത്സല ഭവൻ , 
കൂത്തക്കോട് , മൂങ്ങോട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വത്സല എൽ 


ഭാര്യ 


52 


2 


| മനോജ് മോഹൻ 


മകൻ 


31 


3 


വിനോജ് മോഹൻ 


മകൻ 


28 


നമ്പർ : A3 / 454522 


18-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6262 


KERALA GAZETTE 


Part III 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജി കമലമ്മ പുളിനിൽക്കുന്ന വിളാകത്ത 
വീട് , പൊറ്റയിൽ , പെരുകാവ് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് , ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതയുടെ മകൻ അനിൽകുമാർ കെ ജി , പുളിനിൽക്കുന്ന 
വിളാകത്ത് വീട് , പൊറ്റയിൽ , പെരുകാവ് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അനിൽകുമാർ കെ ജി 


മകൻ 


49 


2 


ഗീതകുമാരി കെ ജി 


| മകൾ 


52 


3 


സിന്ധു കെ ജി 


മകൾ 


43 


നമ്പർ : A3 / 5014 / 22 


18-02-2022 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ സി മഹേന്ദ്രകുമാർ 
വൈദ്യമംഗലം , നീറമൺകുഴി , തുമ്പോട്ടുകോണം , ഊരുട്ടമ്പലം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മലയിൻകീഴ് വില്ലേജിൽ പരേതൻറെ ഭാര്യ യമുന ദേവി കെ , 
വൈദ്യമംഗലം , നീറമൺകുഴി , തുമ്പോട്ടുകോണം , ഊരുട്ടമ്പലം പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് മെനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ 

സംരക്ഷണത്തിലാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| യമുന ദേവി കെ 


ഭാര്യ 


44 


2 


മകൾ 


15 


3 


ആഗ്നേയ മഹേന്ദ്രൻ 
അശ്വജിത്ത് മഹേന്ദ്രൻ 
| പി കനകകുമാരി 


മകൻ 


9 


4 


മാതാവ് 


72 


നമ്പർ : A3 / 5126 / 22 


15-02-2022 


കെ സി 


കാട്ടാക്കട താലൂക്കിൽ കുളത്തുമ്മൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുധാകരൻ കെ സി , 
വിലാസം , തൂങ്ങാംപാറ , കാട്ടാക്കട പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളത്തുമ്മൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ സെലിൻ ബി , കെ സി വിലാസം , 
തൂങ്ങാംപാറ , കാട്ടാക്കട പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കുളത്തുമ്മൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6263 


Revenue Department 


22nd February 2022 


ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സെലിൻ ബി 


ഭാര്യ 


64 


2 


| ദൃശ്യ സുധാകരൻ 


മകൾ 


29 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6264 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : A3 / 18376 / 21 


18-02-2022 


കാട്ടാക്കട താലൂക്കിൽ മാറനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ച 

വെ അന്തരിച്ചുപോയ ജി രാജേന്ദ്രൻ രാജേന്ദ്രവിലാസം , 
അരുവിക്കര , കൂവളശ്ശേരി പി ഒ എന്നയാളുടെ അവകാശികൾക്ക് മറ്റു ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാറനല്ലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യയുടെ സഹോദരി ലത ബി എൻ , 
രാജേന്ദ്രവിലാസം , അരുവിക്കര , കൂവളശ്ശേരി പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മാറനല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-09-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജലജ 


ഭാര്യ 


58 


2 


മകൾ 


30 


3 


റ്റി ( ആദ്യ ഭാര്യ ) 
രഞ്ചു ജെ ആർ ( ആദ്യ ഭാര്യയിലുള്ള മകൾ സ 
രഞ്ജിത്ത് ആർ ജെ ( ആദ്യ ഭാര്യയിലുള്ള മകൻ ) 
| രജിത എൽ ആർ ( രണ്ടാം ഭാര്യയിലുള്ള മകൾ ) 
റെജിൻ ആർ എൽ ( രണ്ടാം ഭാര്യയിലുള്ള മകൻ 


മകൻ 


28 


4 . 


മകൾ 


25 


5 


മകൻ 


26 


നമ്പർ : A3 / 491422 


16-02-2022 


നെയ്യാറ്റിൻകര താലൂക്കിൽ പെരുങ്കടവിള വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജയചന്ദ്രൻ കീമച്ചക്കുഴി വീട് , 
പഴമല , പെരുങ്കടവിള പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കീഴാറൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ശാന്തകുമാരി എസ് , ശാന്ത ഭവൻ , മണ്ണുകാല , 
കുറ്റിയാണിക്കാട് , കീഴാറൂർ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കീഴാറൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-07-2017 രാത്രി 8 മണിക്കും 11-07-2017 രാത്രി 6 
മണിക്കും ഇടയിൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്തകുമാരി എസ് 


ഭാര്യ 


52 


2 


| ജയരാജ് ജെ 


| മകൻ 


34 


3 


ജയപ്രകാശ് ജെ 


മകൻ 


29 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6265 


Revenue Department 


22nd February 2022 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:27:19 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


